Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 -2011 


|GOVERN 


. 


ാ 


S 


MENT OF 


OF KER 


അർ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


NO . 


THIRUVANANTHAPURAM , TUESDAY 
തിരുവനന്തപുരം, ചൊവ്വ 


9th June 2009 
| 2009 ജൂൺ 9 
19th Jyaishta 1931 
1931 ജേഷ്ഠം 19 


വാല്യം 54 


നമ്പർ 


PART III 
Fire Force Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


- (1) 


നമ്പർ സി -4791 / 2008. 

2009 മേയ് 14. 
കേരള ഫയർ ആന്റ് റെസ്ക് സർവീസസ് വകുപ്പിന് 
ഉപയോഗയോഗ്യമല്ലാത്തതും തൃക്കരിപ്പൂർ ഫയർ ആന്റ് റെസ്ക 
സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ പറയുന്ന വാഹനം 
25 - 8 - 2009 പകൽ 11 മണിക്ക് തൃക്കരിപ്പൂർ നിലയത്തിൽ വച്ച് 
ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്നതാണ്. 

വാഹനത്തിന്റെ തരം, രജിസ്റ്റർ നമ്പർ, മോഡൽ, 
സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം- ആംബുലൻസ് 1988 മോഡൽ 
മഹീന്ദ്ര വാൻ- ഫയർ ആന്റ് റെസ്ക്സ്റ്റേഷൻ, തൃക്കരിപ്പൂർ. 

നിരതദ്രവ്യം - രൂപ 2,000. 

ലേസ്ഥലം-തൃക്കരിപ്പൂർ, ഫയർ ആന്റ് റെസ്ക് 
സ്റ്റേഷൻ. 


- 2. മേൽ കാണിച്ച വാഹനം ടെണ്ടർ വഴി വാങ്ങാൻ 
ആഗ്രഹിക്കുന്നവരുടെ സീൽചെയ്ത ടെണ്ടറുകൾ ഡിവിഷണൽ 
ഓഫീസർ, ഫയർ ആന്റ് റെസ്ക സർവീസസ്, 
കോഴിക്കോട്- 18 എന്ന മേൽവിലാസത്തിൽ ടി വാഹനത്തിന്റെ 
ലേലത്തീയതിയുടെരണ്ട് പ്രവർത്തി ദിവസം മുമ്പ് ഉച്ചയ്ക്ക് 
3 മണിക്കകം ടി ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. ഓരോ 
വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം ടെണ്ടറുകൾ 
സമർപ്പിച്ചിരിക്കേണ്ടതാണ്. വെള്ളക്കടലാസ്സിൽ തയ്യാറാക്കിയ 
ടെണ്ടറിനോടൊപ്പം നിർദ്ദിഷ്ട തുകയ്ക്കുള്ള നിരതദ്രവ്യം 
ഡിവിഷണൽ ഓഫീസർ, ഫയർ ആന്റ് റെസ്ക് സർവീസസ്, 
കോഴിക്കോട്- 18 എന്ന പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
( കാസ്സ് ചെയ്യാത്തത്) അടക്കംചെയ്യേണ്ടതാണ്. ഡിമാന്റ് 
ഡാഫ് റ്റ് അടക്കംചെയ്യാത്ത ടെണ്ടറുകൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . ടെണ്ടറുകൾ അടങ്ങിയ 
കവറിനുമുകളിൽ ഏത് വാഹനത്തിനുവേണ്ടിയാണോ ടെണ്ടർ 
സമർപ്പിക്കുന്നത് ( വാഹനത്തിന്റെ നമ്പർ) പ്രസ്തുത വാഹനം 
ലേലം കൊള്ളുന്നതിനുള്ള ടെണ്ടർ എന്നും ടെണ്ടർ 
സമർപ്പിക്കുന്ന ആളുടെ പേരും വ്യക്തമായി കവറിന് മുകളിൽ 
എഴുതിയിരിക്കണം. നിശ്ചിതസമയത്തിനുശേഷം ലഭിക്കുന്ന 
ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
ടെണ്ടറുകൾ സമർപ്പിക്കുന്ന വ്യക്തികൾ പ്രസ്തുത വാഹനത്തിന്റെ 
ലേല സമയത്ത് ലേല സ്ഥലത്ത് ഹാജരാകേണ്ടതാണ്. 
ലേലസ്ഥലത്ത്ഹാജരാകാത്തവരുടെ ടെണ്ടർ പരിഗണിക്കുന്നതല്ല . 


നിബന്ധനകൾ 


1. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
മേൽക്കാണിച്ച തീയതിയിൽ ലേലസ്ഥലത്ത് ഹാജരായി ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിരതദ്രവ്യം അടച്ച് 
ടോക്കൺ വാങ്ങേണ്ടതാണ്. 


16 


KERALA GAZETTE 


[Part III 


3. ലേലം വിളി അവസാനിച്ചാൽ ടെണ്ടറുകൾതുറക്കുന്നതും 

നിബന്ധനകൾ 
ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ കൂടുതൽ തുക 

- 1. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിർദ്ദേശിച്ചിരിക്കുന്നത്, ആ തുക നിർദ്ദേശിച്ച വ്യക്തിക്ക് ഫയർ 

മേൽക്കാണിച്ച തീയതികളിൽ ലേലസ്ഥലത്ത് ഹാജരായി ലേലം 
ആന്റ് റെസ്ക് സർവീസസ് കമാണ്ടന്റ് ജനറൽ അവർകളുടെ 

തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിരതദ്രവ്യം അടച്ച് 
സ്ഥിരീകരണത്തിന് വിധേയമായി ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതും പ്രസ്തുത വ്യക്തി ലേലം/ ടെണ്ടർ കൊണ്ട 

ടോക്കൺവാങ്ങേണ്ടതാണ്. 
തുകയുടെ പകുതി ( നിരതദ്രവ്യം ഉൾപ്പെടെ) ലേല സ്ഥലത്ത് - 2 . മേൽ കാണിച്ച വാഹന ങ്ങ ൾ ടെണ്ടർ വഴി 
വച്ച് ഒടുക്കേണ്ടതുമാണ്. ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള 

- വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ സീൽചെയ്ത 
ഫയർ ആന്റ് റെസ്ക് സർവീസസ് കമാണ്ടന്റ് ജനറൽ 

ടെണ്ടറുകൾ “ ഡിവിഷണൽ ഓഫീസർ, ഫയർ ആന്റ് റെസ്ക 
അവർകളുടെ ഉത്തരവ് ലഭിച്ചാൽ പ്രസ്തുത വ്യക്തിയെ 

സർവീസസ്, കോഴിക്കോട്- 18 എന്ന മേൽവിലാസത്തിൽ ടി 
അറിയിക്കുന്നതും പസ് ത വ്യക്തി 7 ദിവസത്തിനകം 

വാഹനങ്ങൾക്ക് നിശ്ചയിച്ച ലേല തീയതിയുടെ രണ്ട് 
ലേലത്തുകയുടെ ബാക്കിയും മുഴുവൻ ലേല തുകയ്ക്കുമുള്ള 

പ്രവർത്തിദിവസം മുമ്പ് ഉച്ചയ്ക്ക് 3 മണിക്കകം ടി ഓഫീസിൽ 
നിയമാനുസൃത വിൽപ്പന നികുതി( വാറ്റ്) യും ഒടുക്കി സ്വന്തം 
ചിലവിലും ഉത്തരവാദിത്വത്തിലും വാഹനം നീക്കം 

ലഭിച്ചിരിക്കേണ്ടതാണ്. ഓരോ വാഹനത്തിനും പ്രത്യേകം 
ചെയ്യേണ്ടതുമാണ്. നിശ്ചിത ദിവസത്തിനകം വാഹനം നീക്കം 

പ്രത്യേകം ടെണ്ടറുകൾ സമർപ്പിച്ചിരിക്കേണ്ടതാണ്. വെള്ള 
ചെയ്തില്ലെങ്കിൽ ആയതിന് സംഭവിക്കുന്ന യാതൊരു 

കടലാസ്സിൽ തയ്യാറാക്കിയ ടെണ്ടറിനോടൊപ്പം നിർദ്ദിഷ് 
കഷ്ടനഷ്ടങ്ങൾക്കും ഫയർ ആന്റ് റെസ്ക് സർവീസസ് തുകയ്ക്കുള്ള നിരതദ്രവ്യം “ ഡിവിഷണൽ ഓഫീസർ, ഫയർ 
വകുപ്പോ സർക്കാരോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

ആന്റ് റെസ്ക് സർവീസസ്, കോഴിക്കോട്- 18 ” എന്ന പേരിൽ 

വാങ്ങിയ ഡിമാന്റ് ഡാഫ്റ്റ് ( കാസ്സ് ചെയ്യാത്തത്) 
- 4 . ഏതെങ്കിലും കാരണവശാൽ ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുക 

അടക്കംചെയ്യേണ്ടതാണ്. ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യാത്ത 
യാണെങ്കിൽ ടിയാൻ ഒടുക്കിയ തുക സർക്കാരിലേക്ക് മുതൽ 

ടെണ്ടറുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
കൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 

- ടെണ്ടറുകൾ അടങ്ങിയ കവറിനുമുകളിൽ ഏത് വാഹനത്തിനു 
പു നർ ലേലം ചെയ്യുന്നതിൽ വന്നു ചേരാവുന്ന നഷ്ടം 

വേണ്ടിയാണോ ടെണ്ടർ സമർപ്പിക്കുന്നത് ( വാഹനത്തിന്റെ 
മുൻ ലേലക്കാരനിൽ നിന്നും റവന്യൂ റിക്കവറി ചട്ടങ്ങൾ - നമ്പർ) പ്രസ്തുത വാഹനം ലേലം കൊള്ളുന്നതിന്നുള്ള 
പ്രകാരം ഈടാക്കുന്നതാണ്. എന്നാൽ, പുനർ ലേലത്തിൽ ടെണ്ടർ എന്നും ടെണ്ടർ സമർപ്പിക്കുന്ന ആളുടെ പേരും 
കൂടുതൽ തുക ലഭിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു വ്യക്തമായി കവറിന് മുകളിൽ എഴുതിയിരിക്കണം. നിശ്ചിത 
അവകാശവും ആദ്യ ലേലക്കാരന് ഉണ്ടായിരിക്കുന്നതുമല്ല . 

സമയത്തിനു ശേഷം ലഭിക്കുന്ന ടെണ്ടറുകൾ യാതൊരു 
- 5. ലേലത്തിൽപങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പിക്കുന്ന 

കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
വരും മേൽപ്പറഞ്ഞ നിബന്ധനകൾഅതേപടി പാലിക്കേണ്ടതാണ്. 

3. ടെണ്ടറുകൾ സമർപ്പിക്കുന്ന വ്യക്തികൾ പ്രസ്തുത 
താൽപര്യമുള്ളവർക്ക് മേൽപ്പറഞ്ഞ വാഹനം അതാതു ഫയർ 

വാഹനത്തിന്റെ ലേല സമയത്ത് ലേല സ്ഥലത്ത് ഹാജരാ 
ആന്റ് റെസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ആഫീസറുടെ 

കേണ്ടതാണ്. ലേലസ്ഥലത്ത് ഹാജരാകാത്തവരുടെ ടെണ്ടർ 
അനുമതിയോടെ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് 

പരിഗണിക്കുന്നതല്ല. 
നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 
- 6 . യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ 

- 4. ലേലം വിളി അവസാനിച്ചാൽ ടെണ്ടറുകൾ 
നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദു ചെയ്യുന്നതിനും ടെണ്ടറുകൾ 

തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ 
അസ്ഥിര പ്പെ ടു ത്തു ന്ന തിനും താഴെ ഒപ്പു വച്ചിരിക്കുന്ന 

കൂടുതൽ തുക നിർദ്ദേശിച്ചിരിക്കുന്നത്, ആ തുക നിർദ്ദേശിച്ച 
ആഫീസർക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതുമാണ്. 

വ്യക്തിക്ക് ഫയർ ആന്റ് റെസ്ക് സർവീസസ്, കമാണ്ടന്റ് 
ജനറൽ അവർകളുടെ സ്ഥിരീകരണത്തിന് വിധേയമായി ലേലം 

താൽക്കാലികമായി ഉറപ്പിക്കുന്നതും പ്രസ്തുത വ്യക്തി ലേലം/ 
നമ്പർ സി - 4472/ 2008. 

2009 മേയ് 19 . ടെണ്ടർ കൊണ്ട തുകയുടെ പകുതി ( നിരതദ്രവ്യം ഉൾപ്പെടെ) 

ലേലസ്ഥലത്ത്വച്ച് ഒടുക്കേണ്ടതുമാണ്. ലേലം 
-- കേരള ഫയർ ആന്റ് റെസ്ക് സർവീസസ് വകുപ്പിന് 

സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഫയർ ആന്റ് റെസ്ക് സർവീസസ് 
ഉപയോഗയോഗ്യമല്ലാത്തതും കാസർഗോഡ്ഫയർ ആന്റ് റെസ്ക 

കമാണ്ടന്റ് ജനറൽ അവർകളുടെ ഉത്തരവ് ലഭിച്ചാൽ പ്രസ്തുത 
സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ താഴെ കാണിക്കുന്ന 
വാഹനങ്ങൾ അവയുടെ നേരെ കാണിച്ചിരിക്കുന്ന തീയതികളിൽ 

വ്യക്തിയെ അറിയിക്കുന്നതും പ്രസ്തുത വ്യക്തി 
കാസർഗോഡ് നിലയത്തിൽ വച്ച് ലേലം/ ടെണ്ടർ വഴി വിൽപ്പന 

7 ദിവസത്തിനകം ലേലത്തുകയുടെ ബാക്കിയും മുഴുവൻ ലേല 
നടത്തുന്നതാണ്. 

തുകയ്ക്കുമുള്ള നിയമാനുസൃത വിൽപ്പന നികുതി ( വാറ്റ്) യും 

ഒടുക്കി സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും വാഹനം 
- വാഹനത്തിന്റെ തരം 
ക്രമ 

നിരതദ്രവ്യം ലേല 
നമ്പർ രജിസ്റ്റർ നമ്പർ, 

രൂപ് തീയതിയും 

നീക്കം ചെയ്യേണ്ടതുമാണ്. നിശ്ചിത ദിവസത്തിനകം വാഹനം 
മോഡൽ 

സമയവും 

നീക്കം ചെയ്തില്ലെങ്കിൽ ആയതിന് സംഭവിക്കുന്ന യാതൊരു 

കഷ്ടനഷ്ടങ്ങൾക്കും ഫയർ ആന്റ് റെസ്ക് സർവീസസ് 
- 1 ജീപ്പ്- കെ .എൽ. 01 ഇ - 764 ബജാജ് 2, 000 26 - 8- 2009, 

വകുപ്പോ സർക്കാരോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
ടെംബോ 1994 മോഡൽ 

10 മണി 
എമർജൻസി ടെണ്ടർ കെ . ബി . ടി. 2,000 26 - 8 - 2009 , 

- 5 . ഏതെങ്കിലും കാരണവശാൽ ലേലം/ ടെണ്ടർ 
7428 ടാറ്റ 1984 മോഡൽ 

12 മണി സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുക 

യാണെങ്കിൽ ടിയാൻ ഒടുക്കിയ തുക സർക്കാരിലേക്ക് മുതൽ 
ലേലസ്ഥലം - കാസർഗോഡ് ഫയർ ആന്റ് റെസ്ക 

കൂട്ടുന്നതും വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 
സ്റ്റേഷൻ. 


നിര 


9th JUNE 2009] 


FIRE FORCE DEPARTMENT 


| 17 


പുനർ ലേലം ചെയ്യുന്നതിൽ വന്നുചേരാവുന്ന നഷ്ടം 
മുൻലേലക്കാരനിൽ നിന്നും റവന്യൂ റിക്കവറി ചട്ടങ്ങൾ പ്രകാരം 
ഈടാക്കുന്നതാണ്. എന്നാൽ, പുനർ ലേലത്തിൽ കൂടുതൽ 
തുക ലഭിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു അവകാശവും 
ആദ്യ ലേലക്കാരന് ഉണ്ടായിരിക്കുന്നതുമല്ല. 


7. യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടർ 
നടപടികൾ മാറ്റിവയ്ക്കുന്നതിനും റദു ചെയ്യുന്നതിനും ടെണ്ടറുകൾ 
അസ്ഥിരപ്പെടുത്തുന്നതിനും താഴെ ഒപ്പുവച്ചിരിക്കുന്ന ആഫീസർക്ക് 
പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതുമാണ്. 


6. ലേലത്തിൽ പങ്കെടുക്കുന്നവരും ടെണ്ടർ സമർപ്പി 
ക്കുന്നവരും മേൽപ്പറഞ്ഞ നിബന്ധനകൾ അതേപടി പാലിക്കേ 
ണ്ടതാണ്. ലേലത്തിൽ താൽപര്യമുള്ളവർക്ക് മേൽപ്പറഞ്ഞ 
വാഹനം അതാതു ഫയർ ആന്റ് റെസ്ക് സ്റ്റേഷനുകളിലെ 
സ്റ്റേഷൻ ആഫീസറുടെ അനുമതിയോടെ പ്രവൃത്തിദിവസങ്ങളിൽ 
ഓഫീസ് സമയത്ത് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 


ഫയർ ആന്റ് റെസ്ക് സർവീസസ്, 
ഡിവിഷണൽ ഓഫീസ്, മീഞ്ചന്ത, 


( ഒപ്പ്) 


കോഴിക്കോട്- 18. 


ഡിവിഷണൽ ആഫീസർ. 


